Reg . No. രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


കര 
GOVERNN 


ക്കാർ 


രള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVII 
വാല്യം 57 | 


28th February 2012 
2012 ഫെബ്രുവരി 28 
9th Phalguna 1933 
1933 ഫാൽഗുനം 9 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


PALAKKAD DISTRICT 

നോട്ടീസ് 


( കേരള ഭൂപരിഷ്കരണ നിയമം ( മിച്ചഭൂമിക്കുള്ള നഷ്ട 

പ്രതിഫല തുക വിതരണം) ചട്ടം 14 ( 3 ) പ്രകാരം) 


നമ്പർ എൽ. ആർ. എ1- 2009 /37668 / 9. 


2012 ഫെബ്രുവരി 2. 


പാലക്കാട് ജില്ല , പാലക്കാട് താലൂക്ക്, മലമ്പുഴ 1 വില്ലേജ്, 
ശ്രീ . എം . കെ . ശിവദാസ്, മുണ്ടൻകണ്ടത്ത് വീട്, കൊട്ടേക്കാട്, 
മലമ്പുഴ, പാലക്കാട് എന്ന വ്യക്തിയിൽ നിന്നും മിച്ചഭൂമിയായി 
ഏറ്റെടുത്ത മലമ്പുഴ 1 വില്ലേജ്, സർവ്വേ നമ്പർ 274/ 35 ബി1- ൽ 
ഉൾപ്പെട്ട 0.38 ഏക്കർ ഭൂമിക്കുള്ള നഷ്ടപ്രതിഫല സംഖ്യയായ 
- 100 - ന്റെ ടി . ആർ. 002 096 നമ്പർ ബോണ്ട് ഭൂ ഉടമ 
ശ്രീ . എം . കെ . ശിവദാസ്, മുണ്ടൻകണ്ടത്ത് വീട്, കൊട്ടേക്കാട്, 
മലമ്പുഴ, പാലക്കാട് എന്ന വ്യക്തി കൈപ്പറ്റുവാൻ വിസമ്മതിച്ച 
തിനാൽ കേരള ഭൂപരിഷ്കരണ നിയമം (മിച്ച ഭൂമിക്കുള്ള 
നഷ്ടപ്രതിഫല തുക വിതരണം) ചട്ടം 14( 3 ) പ്രകാരമുള്ള 
നടപടി സ്വീകരിക്കുന്നതിനായി ലാന്റ് ബോർഡിൽനിന്നും 
നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. 


മേൽ പരാ മർശിച്ച മിച്ച ഭൂമി സർക്കാരിലേക്ക് 
ഏറ്റെടുത്ത തിന് നഷ്ടപതിഫലത്തുകയായി അനുവദിച്ച 
: 100 - ന്റെ ടി . ആർ. 002096 നമ്പർ ബോണ്ട് സംബന്ധിച്ച് ഭൂ 
ഉടമയ്ക്കോ അനന്തരാവകാശികൾക്കോ അവകാശ വാദം 
ഉന്നയിക്കു വാനുണ്ടങ്കിൽ കേരള ഭൂപരിഷ്കരണ നിയമം 
( മിച്ചഭൂമിക്കുള്ള നഷ്ടപ്രതിഫല തുക വിതരണം) ചട്ടം 14 (3 ) 
പ്രകാരമുള്ള ടി നോട്ടീസ് പരസ്യപ്പെടുത്തി 3 മാസത്തിനകം 
ഈ കാര്യാലയത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അല്ലാത്തപക്ഷം 
കേരള ഭൂ പരി ഷ് ക ര ണ നിയമം ( മിച്ചഭൂമിക്കുള്ള 
നഷ്ടപ്രതിഫല തുക വിതരണം) ചട്ടം 14 ( 4) പ്രകാരം നടപടി 
സ്വീകരിക്കുന്നതിനായി ടി ബോണ്ട് ലാന്റ് ബോർഡിന് മടക്കി 
അയയ്ക്കുന്നതാണ്. 


കളക്ടറേറ്റ്, 
പാലക്കാട്. 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി കളക്ടർ (എൽ.ആർ.) 
( ജില്ലാകളക്ടർക്കുവേണ്ടി. 


